Kerala Gazette No. 7 dated 14th February 2017 . 
PART II 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ: കെ . റ്റി . വർഗ്ഗീസ് പണിക്കർ (ഇൻ ചാർജ്ജ്) 


നമ്പർ എഫ് - 24620 / 2016 . 

2016 ഡിസംബർ 22 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ M1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
| (3) കൊട്ടാരക്കര കിഴക്കേക്കര വിഷ്ണുമംഗലത്ത് വീട്ടിൽ വേണുഗോപാലൻ നായർ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 8- 12- 2016 - ലെ എഫ്- 1/ 21887 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

- പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, സർവേ/ റീസ / 6 -3 -2010 - ലെ 

പുനർ 

പുനർ 
- ബ്ലോക്ക്നമ്പർ സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന് 


247 / 5 - 2 - 3 


3,00 ,000 


Wet land 
- 1,75,000 


വേണുഗോപാലൻ നായർ, കൊട്ടാരക്കര കൊട്ടാരക്കര 
വിഷ്ണുമംഗലത്ത്, 

B1 . 22 
കിഴക്കേക്കര, 
കൊട്ടാരക്കര. 


Residential 
plot with road 

access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


(1) 


നമ്പർ എഫ് - 24835 / 2016. 


2017 ജനുവരി 17. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) 3( 7), ചട്ടം (4). 


231 


ണ 


(2) കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ ആക്കൽ കണ്ണങ്കോട് വിളയിൽ പുത്തൻവീട്ടിൽ ശ്രീ . ബദറുദ്ദീൻ 

സമർപ്പിച്ച അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 19 -12 - 2016, 12 -1- 2016 തീയതികളിലെ F1- 22911/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Bl. No. 


Local Body 


Taluk 


Village 


Sl. 
No. 


Re-survey Sub Division 

No. 


Classification 


Fair Value 


No. 


per Are 


- 1 


27 


176 


4/1 


Elamadu G. P. 


Kottarakkara 


Elamadu 


10, 000 


Residential Plot 
with Panchayath 

road access 


നമ്പർ എഫ് - 25147 / 2016. 


2017 ജനുവരി 17 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) 3 (7 ) ചട്ടം (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) ഇട്ടിവ വില്ലേജിൽ ചുണ്ട് വാർഡിൽ ഹരിചന്ദ്രവിലാസത്തിൽ ശ്രീ . ശശിധരൻ നായർ സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 27 - 12 -2016- ലെ F1- 23437/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശ രിയാ യ 
ക്ലാസി ഫി ക്കേ ഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, 

ബ്ലോക്ക് നമ്പർ 


സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
റീസർവ്വേ/ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

- ഒന്നിന്) 


Ittiva 


51/ 5 


8 ,000 


ശ്രീ . ശശിധരൻ നായർ കൊട്ടാരക്കര 
ഹരിചന്ദ്രവിലാസം 
ചുണ്ട്. 


45 


51/ 6 


Govt. 
Property 

Re. 1 


Residential 

plot with 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


(ഒപ്പ്) 
സബ് കളക്ടർ. 


232 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാകളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: എസ്. ഹരികിഷോർ, ഐ . എ . എസ്.) 


നമ്പർ സി3 - 21040 / 16. 


2016 ജൂൺ 17. 


വിഷയം: ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോ ഴ ഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 25 - ൽ റീസർവെ 199/ 6- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) ശ്രീ . കെ . എം . തങ്കച്ചൻ, അടിയത്ത് തെക്കേതിൽ, ഓമല്ലൂർ എന്നയാളുടെ അപേക്ഷ . 


( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31- 5 - 2016 - ലെ സി3 - 1678 / 16 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവെ 199 / 6 - ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
ശ്രീ . തങ്കച്ചന്റെ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം ഓമല്ലൂർ വില്ലേജിൽ 25 / 4888 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും സ്ഥലപരിശോധനയിലും വില്ലേജ് റിക്കാർഡുകൾ പ്രകാരവും “പുരയിടം ആണെന്നും 
"Residential plot with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 3,00, 000 (മൂന്ന്ലക്ഷം രൂപ മാത്രം) 
ആയി ന്യായവില പുനർ നിർണ്ണയിക്കാവുന്നതാണെന്നും സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവ്വ 199/ 6- ൽപ്പെട്ട ഭൂമി 
"Residential plot with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 3,00,000 (മൂന്ന് ലക്ഷം രൂപ മാത്രം) 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3-21040 /16/ K .Dis. 


17th June 2016. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act , 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto . 


SCHEDULE 


District Pathanamthitta . 


Taluk - Kozhencherry. 


Village — Omalloor. 


Survey 
| No. 


Re- survey Re - survey . 

Block No . 


Sub 
Division 

No . 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 

already 
fixed ( ) 


Revised Fair 
value per Are 

( ) 


| 25 


199 


Omalloor 


3 ,500 


3, 00,000 


Residential 
plot with PWD 
road access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector 


233 


പത്തനംതിട്ട ജില്ലാകളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


- (1) 


നമ്പർ സി3 - 100872 / 16. 


2016 ഡിസംബർ 26. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - അടൂർ താലൂക്കിൽ പരി . നാട് വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 10- ൽ റീസർവെ 58/ 24- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന (1) പെരിങ്ങനാട് വില്ലേജിൽ കരുവാറ്റ മുറിയിൽ കങ്കോട്ട്കുഴി കോളനിയിൽ, ശ്രീ . മത്തായി സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 30 -9 -2016- ലെ സി3- 5850/ 16 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 10 - ൽ റീസർവെ 58 / 24- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . മത്തായി സമർപ്പിച്ച 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാ സ്ഥലം പെരിങ്ങനാട് വില്ലേജിൽ 6441 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ആയതിനാൽ ബ്ലോക്ക് നമ്പർ 10 - ൽ റീസർവേ നമ്പർ 58/ 24 - ൽപ്പെട്ട സ്ഥലം 
"Residential plot with Municipal road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 1,25,000 ന്യായ വില നിശ്ചയിച്ച് 
നൽകാവുന്നതാണെന്നും സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 10- ൽ റീസർവെ 58 / 24 - ൽപ്പെട്ട ഭൂമി 
"Residential plot with Municipal road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 1, 25, 000 ( ഒരു ലക്ഷത്തി 
ഇരുപത്തയ്യായിരം രൂപ മാത്രം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


FORM " C 


NOTIFICATION 


No, C3 -100872/ 16, 

26th December 2016 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value of 
Land ) Rules , 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled 
hereto . 


SCHEDULE 


District - Pathanamthitta. 


Taluk - Adoor. 


Village - Peringanad. 


Survey 
No. 


Re-survey 

Block 


Re-survey. 

No . 


Sub 
Division 

No . 


Panchayath/ 
Municipality 


Ward 
Number 


Classification - 

Fair value 

already 
by use 

fixed ( ) 


Revised Fair 
value per Are 

( ) 


| 10 


58 


24 


Municipality 


24 


8, 40,000 


1 ,25,000 


| Residential 

plot with 
Municipal 
road access 


234 


നമ്പർ സി3 - 101857 / 16 / K . Dis . 


2016 ഡിസംബർ 30. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴ ഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 02- ൽ റീസർവെ 209 / 34 -1- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) ആറന്മുള വില്ലേജിൽ ഇടയാറന്മുള ചാത്തൻകേരി മുകടിയിൽ ഗീതയുടെ അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 5 - 10 - 2016 - ലെ സി3 - 7976 / 16 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 02 - ൽ റീസർവെ 209 /34- 1- ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി 
ഗീത സമർപ്പിച്ച അപേക്ഷയിന്മേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ആറന്മുള വില്ലേജിൽ 4544 -ാം നമ്പർ തണ്ട പ്പേര് പ്രകാരം അപേക്ഷകയുടെ കെവ ശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷസ്ഥലം “റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത്ഔട്ട്വെഹിക്കുലർ ആക്സസ്” 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി - 35, 000 ന്യായ വില നിശ്ചയിക്കാവുന്നതാണെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 02- ൽ റീസർവെ 209 /34-1- ൽപ്പെട്ട ഭൂമി 
“റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് ഔട്ട് വെഹിക്കുലർ ആക്സസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 35, 000 
(മുപ്പത്തയ്യായിരം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3-101857/16/ K . Dis . 


30th December 2016 . 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto . 


SCHEDULE 


District Pathanamthitta . 


Taluk — Kozhencherry. 


| Village - Aranmula . 


Survey 

No . 


Re -survey Re - survey 

Block No . 


Sub 
Division 

No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 

already 
fixed ( 1) 


Revised Fair 

value 
| ( ) 


209 


34- 1 


Panchayath 


35, 000 


Residential 
plot without 
Vehicular 
access 


നമ്പർ സി3 - 102026 / 16 / K .Dis. 


2016 ഡിസംബർ 30. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴ ഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേ ജിൽ ബ്ലോക്ക് 

- നമ്പർ 26 - ൽ റീസർവെ 107/ 11- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന; (1) ഓമല്ലൂർ വില്ലേജിൽ പന്ന്യാലി മുറിയിൽഈശോമകൻ പി. ഇ . അലക്സ്, പി. ഇ . ഈശോ, 

ഷാജി പി.ഈശോ, മറിയാമ്മ മാത്യു എന്നിവരുടെ അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 15 - 10 - 2016 - ലെ സി3 - 7972 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ റീസർവെ 107 / 11- ൽപ്പെട്ട 
ഭൂമി ന്യായ വില ര ജി സ് റ്റ റിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെടുത 
നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ ഉൾപ്പെട്ടതും അപേക്ഷകരുടെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷസ്ഥലത്തിന് - 60, 000 ന്യായവില നിശ്ചയിച്ച് “ ഗാർഡൻ ലാന്റ് വിത്ത് 

പ്രൈവറ്റ് റോഡ് അക്സസ്” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ റീസർവെ 107/ 11 , 107 / 11- 5, 
107 / 11- 4, 107 / 11 - 6, 107 / 11- 3, 107 / 11 - 1- ൽപ്പെട്ട ഭൂമി “ ഗാർഡൻ ലാന്റ് വിത്ത് പവറ്റ് റോഡ് അക്സസ് ” എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 60,000 ( അറുപതിനായിരം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3 - 102026/16/ K .Dis . 


30th December 2016. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of 
Land ) Rules , 1995, the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in the scheduled 
hereto . 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 


Village Omalloor. 


Sub 


Survey 
| No, 


Re-survey 

Block 


Re- survey. 

No. 


Panchayath / 
Municipality 


Ward 
Number 


Division 
- No . 


Classification 

by use 


Fair value 

already 
fixed ( 1) 


du 


Revised Fair 

value 


- 26 


107/11 


Panchayath 


60,000 


- 107/ 11 -5 

107/114 
107/ 11 -6 
107/ 11 -3 
107/ 11 -1 


Garden land 
with Private 
road access 


236 


നമ്പർ സി3 - 105041/ 2016. 


2017 ജനുവരി 3. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - അടൂർ താലൂക്കിൽ പരി ങ്ങ നാട് വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 12 - ൽ റീസർവെ 371 / 4- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) പെരിങ്ങനാട് വില്ലേജിൽ മുണ്ടപ്പള്ളി മുറിയിൽ അമ്പനാട് പുത്തൻ വീട്ടിൽ ശ്രീ . അലക്സാണ്ടർ മുതലാളി 

സമർപ്പിച്ച അപേക്ഷ . 


(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 9 - 11- 2016 - ലെ സി3 - 8316 / 2016 നമ്പർ റിപ്പോർട്ട്. 


- പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ 371/ 4 - ൽപ്പെട്ട 
ഭൂമി ന്യായ വില രജിസ്റ്ററിൽ ഗവൺമെന്റ് പാപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് പുനർ 
നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . അലക്സാണ്ടർ മുതലാളി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പെരിങ്ങ നാട് വില്ലേജിൽ 3756 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലം "Residential plot with Panchayath road access ” എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 25, 000 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ റീസർവെ 371/ 4 - ൽപ്പെട്ട ഭൂമി 
“Residential plot with Panchayath road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 25,000 ( ഇരുപത്തയ്യായിരം ) 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No, C3 -105041/ 2016 . 


3rd January 2017. 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto . 


SCHEDULE 


District - Pathanamthitta . 


Taluk — Adoor. 


Village - Peringanad . 


Survey Re- survey Re- survey . 
No. Block No. 


Sub 
Division 
| No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 

already 
fixed ( ) 


Revised Fair 
value per Are 


12 


371 


4 


Panchayath 


25,000 


Residential 

plot with 
Panchayath 
road access 


237 


നമ്പർ സി3 - 106406/ 2016. 


2017 ജനുവരി 3. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര 

വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവെ 111 / 9- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന; -(1) പന്തളം തെക്കേക്കര വില്ലേജിൽ ടി മുറിയിൽ മുണ്ടുമഠത്തിൽ തെക്കേപ്പുരയിൽ ആർ. ബാലകൃഷ്ണപിള്ളയുടെ 

അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 24 - 11 - 2016 - ലെ സി3 - 8744 / 2016 നമ്പർ റിപ്പോർട്ട്. 


- പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവെ 111/9 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ആർ. ബാലകൃഷ്ണപിള്ള സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പന്തളം തെക്കേക്കര വില്ലേജിൽ 1263 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലം “ Garden land with Panchayath road access ” എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 85, 000 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6- ൽ റീസർവ്വേ നമ്പർ 
111/ 9- ൽപ്പെട്ട ഭൂമി “ Garden land with Panchayath road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 85,000 
(എൺപത്തയ്യായിരം ) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3 - 106406/ 2016 . 


3rd January 2017 . 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act , 1959 read with sub- rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of 
Land ) Rules , 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled 
hereto . 


SCHEDULE 


District — Pathanamthitta . 


Taluk - Adoor. 


Village - Pandalam Thekkekara . 


Survey 
No . 


Re - survey Re -survey 

Block No . 


Sub 
Division 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 

already 
fixed ( ) 


Revised Fair 

value 
| ( ) 


No. 


111 


9 


Panchayath 


85,000 


Garden land 

with 
Panchayath 
road access 


238 


നമ്പർ സി3 - 108321/ 2016 . 


2017 ജനുവരി 3. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ 

റീസർവെ 255/ 2 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന:- (1) ഓമല്ലൂർ വില്ലേജിൽ മുള്ളനിക്കാട് മുറിയിൽ പാടിപ്പുറത്ത് വീട്ടിൽ ശ്രീ . പി. ഡി. മാത്യു സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 9 - 12 - 2016 - ലെ സി3 - 9457 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ റീസർവെ 255 / 2 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണ 
മെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . പി . ഡി. മാത്യു സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം ഓമല്ലൂർ വില്ലേജിൽ 2607 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലം Residential plot with Panchayath road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,50,000 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്നും സൂചന ( 2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26- ൽ റീസർവ്വ 255 /2 - ൽപ്പെട്ട ഭൂമി 
Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,50, 000 ( ഒരു ലക്ഷത്തി 
അമ്പതിനായിരം രൂപ മാത്രം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No . C3- 108321/ 2016. 


3rd January 2017 . 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value of 
Land ) Rules, 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled 
hereto . 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 


Village Omalloor. 


Survey 
No. 


Re -survey Re-survey 
Block No. 


Sub 
Division 
| No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 
already 


Revised Fair 
value per Are 


fixed 


- . 


26 


255 


2 


Panchayath 


1, 50,000 


Residential 

plot with 
Panchayath 
road access 


നമ്പർ സി3 - 101815 / 2016. 


2017 ജനുവരി 4. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം- റാന്നി താലൂക്കിൽ അങ്ങാടി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 8 - ൽ 

റീസർവെ 170/ 4- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) ശ്രീ . തോമസ് മത്തായി, പൂവണ്ണനിൽക്കുന്നതിൽ, അങ്ങാടി വില്ലേജ്, റാന്നിയുടെ അപേക്ഷ . 


- (2 ) തിരുവല്ല റവന്യൂ 


ഡിവിഷണൽ ഓഫീസറുടെ 7 - 10 - 2016 - ലെ ബി3 - 3163 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനം തിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അങ്ങാടി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 8 - ൽ റീസർവെ 170 / 4 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . തോമസ്മത്തായി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാ സ്ഥലം അങ്ങാടി വില്ലേജിൽ 5102 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ഫെയർവാല്യൂ രജിസ്റ്റർ പ്രകാരം ഗവൺമെന്റ് വസ്തുവെന്നും ഒരു രൂപ വില 
വച്ചിട്ടുള്ളതായും സാമ്യവസ്തുവായി സ്വീകരിച്ച സർവെ നമ്പർ 129/ 9 - 4 - 1- ൽപ്പെട്ട വസ്തുവിന് നിശ്ചയിച്ച പ്രകാരം 1 37,067 
നിശ്ചയിച്ച് ഉത്തരവാകുന്നതാണെന്നും സൂചന (2 ) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അങ്ങാടി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 08 - ൽ റീസർവെ 170/ 4- ൽപ്പെട്ട ഭൂമി 
"Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 37 ,067 (മുപ്പത്തിയേഴായിരത്തി അറുപത്തി 
യേഴ് രൂപ മാത്രം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3- 101815/2016. 


4th January 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule ( 8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of 
Land ) Rules, 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled 
hereto . 


SCHEDULE 


District - Pathanamthitta . 


Taluk — Ranni. 


Village - Angady. 


Survey 
- No. 


Re-survey Re - survey 

Block No . 


Sub 
Division 

No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value 
already 

fixed 


Revised Fair 
Value per Are 


.. 


8 


170 


Panchayath 


37,067 


Residential 

plot with 
road access 


240 


നമ്പർ സി3 - 110202 / 2017 (1). 


2017 ജനുവരി 16 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം- അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 - ൽ 

റീസർവെ 107 /8 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) വള്ളിക്കോട് കൈലാസത്തു വീട്ടിൽ ശ്രീ. വിശ്വനാഥൻ നായർ സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 4 - 1- 2017 - ലെ സി3 - 10148 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 - ൽ റീസർവെ 107 / 8 - ൽപ്പെട്ട 
ഭൂമി ന്യായ വില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് ശ്രീ. വിശ്വനാഥൻ നായർ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം കൊടുമൺ വില്ലേജിൽ 9166 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അടൂർ അഡീഷണൽ തഹശീൽദാരുടെ 7 - 12 - 2016 - ലെ ഡി7 -13033/ 16 നമ്പർ ഉത്തരവ് 
പ്രകാരം തരംമാറ്റി പുരയിടമാക്കിയ ടി സ്ഥലത്തിന് Hill tract with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ 
ഒന്നിന് 1,50,000 ( ഒരുലക്ഷത്തിഅമ്പതിനായിരം) ആയി ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്നും സൂചന (2) പ്രകാരം 
അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 22 - ൽ റീസർവെ 107 / 8- ൽപ്പെട്ട സ്ഥലം 
Hill tract with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,50,000 ( ഒരുലക്ഷത്തി അമ്പതിനായിരം രൂപ 
മാത്രം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3- 110202/2017 (2 ). 


16th January 2017. 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto . 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village — Kodumon . 


Survey 
- No . 


Re -survey Re- survey 

Block No . - 


Sub 
Division 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Fair value Revised Fair 
already value per Are 
fixed 

- ( ) 


No. 


- . 


2 


107 


107 


08 


Panchayath 


1,50,000 


Hill tract 
with PWD 

road 
access 


241 


നമ്പർ സി3 - 21042 / 2016 . 


2017 ജനുവരി 16 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോന്നി താലൂക്കിൽ മെലപ് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ 

റീസർവെ 446 / 6 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന; (1) മൈലപ്ര വില്ലേജിൽ വല്യപറമ്പിൽ വീട്ടിൽ ശ്രീമതി ജെയമ്മ ദാനിയേൽ സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 30 - 5 - 2016 - ലെ സി3 - 1992 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മെലപ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവെ 446 / 6 - ൽപ്പെട്ട 
ഭൂമി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി ജെയമ്മ ദാനിയേൽ 
സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം മലപ വില്ലേജിൽ 5777 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും കരം 
തീ രു വ യിലും ഉട മ സ്ഥ ത യിലും ഉള്ള താ ണെന്നും അപേക്ഷാ സ്ഥലം Garden land without road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 12 ,500 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്നും സൂചന ( 2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവെ 446/ 6- ൽപ്പെട്ട ഭൂമി 
Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 12 ,500 (പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ 
മാത്രം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3 -21042/ 2016. 


16th January 2017 . 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub - rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of 
Land) Rules, 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled 
hereto . 


SCHEDULE 


District Pathanamthitta . 


Taluk _ Konni. 


Village - Mylapra . 


Survey 
No . 


Re -survey 

Block 


Re -survey 

No. 


Sub 
Division 

No . 


Panchayath/ 
Municipality 


Ward 
Number 


Classification 

by use 


Fair Value Revised Fair 
already Value per Are 
fixed 


( ) 


- . 


16 


446 


6 


Panchayath 


25 ,000 


| 12,500 


Garden land 

without 
road access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector. 


242 


13 


ERNAKULAM DISTRICT 

FORM C 
[ See Rule 5 (8) ] 

NOTIFICATIONS 
Whereas, it is expedient to publish a notification showing revised value of Land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
in Ernakulam District is hereby fixed finally as shown in the schedule hereto : 


( 1) 


No. C11 - 92004 / 2016 . 


5th January 2017 . 


SCHEDULE 


District — Ernakulam . 


Taluk — Aluva. 


Village — Mattur. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


( 1) 


(4 ) 


(5) 


(6 ) 


Panchayath 


Marottichod - 1 


6 ,84,000 


3 ,50 ,000 


Block Number -27 
Re- survey No. 195/5 


Residential plot 
with Corporation / 
Municipality / 
Panchayath 
road access 


No. C11 - 101634 / 2016 . 


5th January 2017. 


SCHEDULE 
District - Ernakulam . 


Taluk — Kunnathunad . 


Village — Kuvappady. 


Survey Number 
with Sub Division 

Number 


wein sale prevision 


Corporation / 
Municipality / 
Panchayath 


series online 


Ward & No. 


Ward & No. 


Classification 

by use 


the land mercado 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1) 


(2) 


(3 ) 


(4 ) 


(5 ) 


(6 ) 


Panchayath 


5,000 


1,00 ,000 


Block Number- 9 
Re- survey No . 

296 /13-4 


Residential plot 
with Municipal 

road access 


Collectorate , 
Ernakulam . 


( Sd.) 
Collector 


FORM ‘ A ’ 
[See Rule 4 ] 


NOTIFICATION 


No. A9- 3823/2016 . 


22nd December 2016 . 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules , 1995 ; 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey/Re- Survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11) thereof. 


| 14 


SCHEDULE 
District - Ernakulam. 


Taluk - Muvattupuzha . 


Village - - Manjalloor. 


- 


e - D 


: 


- Sl. 
No. 


Sub 
Sy . Division 
No. No. 


Classification 

by use 


Fair Value 
per Are 


| Re - Sy. Corporation/ Name of Name & 
Re - Sy. Re- Sy. Sub Municipality / Local Body Number 
Block No. Division Panchayath Panchayath / of Ward 
| No. 

Municipality / 

Corporation 
(4) (5) (6 (7) 
9 .. 6 Panchayath Manjalloor . 


| (8 ) 


(10) 


( 11 ) 


- (I) 
- 1 


(2) 
9 


(3) 
41 


1,00 ,000 


Residential 
plot without 
road access 


Revenue Divisional Office , 
Muvattupuzha. 


- ( Sd.) 
Revenue Divisional Officer. 


THRISSUR DISTRICT 

തിരുത്തൽ വിജ്ഞാപനം 
നമ്പർ ബി5 - 19713 / 2011. 

2016 ഡിസംബർ 3. 
6- 3-2010 -ാം തീയതിയിലെ 515 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റ് പ്രകാരം തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ ഉൾപ്പെട്ട 
ഭൂമികളുടെ ന്യായവില സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ടി താലൂക്കിൽ ഉൾപ്പെട്ട പറപ്പൂക്കര, മനവലശ്ശേരി, ആമ്പല്ലൂർ, 
തെക്കുംകര, എടതിരിത്തി, ചെങ്ങാലൂർ എന്നീ വില്ലേജുകളിലെ ഏതാനും സർവെ നമ്പരുകളിൽപ്പെട്ട സ്വകാര്യ ഭൂമി സർക്കാർ 
ഭൂമിയെന്ന് തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതും ചില സർ / സബ് ഡിവിഷനുകൾക്ക് ന്യായവില നിശ്ചയിക്കാൻ വിട്ടു 

പോയിട്ടുള്ളതും ചില വസ്തുക്കളുടെ ക്ലാസ്സിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതും ആണ്. ഇപ്രകാരം ഉള്ള 
ഭൂമികൾക്ക് ന്യായവില നിശ്ചയിക്കുന്നതിന് ഭൂമിയുടെ കൈവശക്കാർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ മുകുന്ദപുരം അഡീഷണൽ 
തഹശീൽദാരുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ന്യായവില നിശ്ചയിച്ച് ഈ ഓഫീസിൽ നിന്നും ഉത്തരവായിട്ടുള്ളതാണ്. ടി 
സർ / സബ് ഡിവിഷനുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് പുതുക്കി നിശ്ചയിച്ച ന്യായവില താഴെ പറയുന്ന ക്ലാസ്സിഫിക്കേഷനുകൾ 
പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 
FORM " A 
- [ See Rule 4] 

NOTIFICATIONS 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in column ( 11) thereof. 


No. B5-5682/ 16/ K . Dis. 

21st May 2016. 
SCHEDULE 

District - Thrissur. 
Taluk — Mukundapuram . 

Village — Parappukkara . 
- Re- Sy. 
Sub 

Municipality / - 
icinalitu , Name of Local Body Name 

Fair Value 
Re - Sy. Re- Sy. Sub 
| Sl. 

Panchayath / 
P 

& Classification 
Sy. Division 

. Panchayath/ 
Block 

per Are 
No. Division Corporation 

Municipality / Number 
No. 

by use 
No . No. 

No. 

Corporation of Ward 
- (1) (2) (3) (4) (5) ( 6) (7) 

(8 

(9 ) ( 10) (11 ) 
· 910 1 . . . Panchayath Parappukkara 

| Residential plot 3, 00,000 
with Panchayath 

road access 
- .. 910 1 . .. .. Panchayath Parappukkara VI Residential plot 2,00,000 

with Private 
road access 


244 


No. B5- 14617 /2016 / K . Dis . 


6th October 2016 . 


SCHEDULE 
District — Thrissur. 


Taluk — Mukundapuram . 


Village — Parappukkara . 


Sl. Sy . 
No. No. 


Sub 
Division 

No. 


Re- Sy. Re- Sy. 
Block No. 


Re- Sy. Municipality/ 

tw , Name of Local Body Name 
Duo Panchayath / 
Sub 

Panchayath / 
Division 

Municipality/ Number 
No. "" Corporation 

Corporation of Ward 
(0 (7) 

(8) (9) 


Fair Value 

per Are 


Classification 

by use 


(1) 


(2) 


(3) 


(4) 


(5) 


(10) 


(11) 


. 


643 


1 


.. 


. 


Panchayath 


Parappukkara 


15 


50,000 


Residential plot 
with Private 
road access 


No . B5 - 15423 /2016 /K . Dis . 


18th October 2016 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village - Manavalassery . 


Re- Sy. Municipality / 


SI. 

Sy. 
No . No . 


Sub 
Division 

No. 


w Name of Local Body Name 
Re- Sy. Re- Sy . Sub 
1 . Panchayath / 

Panchayath / & 
Block No. Division 

Municipality / Number 
No . Corporation 

Corporation of Ward 


Classification 

by use 


Fair Value 
per Are 


. (1) (2) (B) 


(4) 


0 


0 


(0) 


(8 ) 


( 9 ) 


( 10 ) 


(11) 


... 


2 


. 


697 
698 


. 


. 


Municipality 


Irrinjalakkuda 


6 


1, 10,000 


Residential plot 

with Private 
road access 


(4) 


No. B5- 12508 /2016 / K . Dis . 


13th December 2016 . 


SCHEDULE 
District - Thrissur. 


Taluk — Mukundapuram . 


Village - Amballur. 


Sl. 


Sy. 


Sub 
Division 


Fair Value 

per Are 


Classification 

by use 


No. No. 


Re - Sy. 

Name of Local Body Name 

Municipality / 
Re - Sy. Re - Sy . Sub 

Panchayath / & 

Panchayath / 
Block No. Division 

Municipality/ Number 
No. Corporation 

Corporation of Ward 
(4) (5) (0 (7) 

(8) (9) 


No. 


(10) 


(11 ) 


(1) 
- 


(2) 
904 


(3) 
. 


. 


. 


. 


Panchayath 


Alagappanagar 


. 


Wet 


8,000 


245 


16 


No. B5 - 17777 / 2016 / K . Dis. 


28th December 2016 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Thekkumkara . 


Re - Sy. Municipality 
/ 


Panchayath / 


Sub 
SI. Sy. Division 
No. No . Ne 


Classification 

by use 


Fair Value 
per Are 


Re- Sy . Re- Sy. Sub 
Block No. Division 

No. 
(4) (5) (6) 
. . . 


Name of Local Body Name 

Panchayath & 
Panchayath / 

Municipality / Number 
Corporation 

Corporation of Ward 
(7) 

(8) (9) 
Panchayath Vellangallur 


( 10 ) 


( 11) 


(1) 
... 


(2) 
770 


(3) 
. 


80,000 


Residential 

plot with 
Panchayath 
road access 


No. B5 - 511/ 2017/K . Dis . 


20th January 2017 . 


SCHEDULE 
District — Thrissur. 


Taluk — Mukundapuram . 


Village - Edathirinji . 


Re - Sy. Municipality 


Sub 
Sub 


sl. 


Sy. 


Division 


Fair Value 
Classification - 

per Are 
by use 


No. No . 


Ne 


Name of Local Body Name 
Re - Sy. Re- Sy. Sub 

Panchayath / & 

Panchayath / 
Block No . Division ! 

Municipality / Number 
No . Corporation 

Corporation of Ward 
(4) (5) (0) (7) 

(8) (9) 
. . . Panchayath Padiyur 2 


( 10 ) 


( 11) 


(1) 
- 


(2) 
564 


(3) 
1 


85 , 000 


Residential 
plot with 

Private 
road access 


No. B5- 545/ 2017 /K . Dis . 


20th January 2017 . 


SCHEDULE 
District - Thrissur. 


Village — Chengalur. 


Classification 

by use 


Fair Value 

per Are 


Taluk — Mukundapuram . 

Re -py. Municipality 

Name of Local Body Name 
Sub 
Sl. Sy. Re- Sy. Re- Sy. 

Panchayath / 
Sub 

& 
Division 

Panchayath / 
No . No . 

Block 
No . No. Division 

Municipality/ Number 
Corporation 

Corporation of Ward 
(1) (2) (3) (4) (5) (6) (7) 

(8) (9) 
. 781 16 . .. . Panchayath Pudukkad XI 


( 10 ) 


( 11) 


90,000 


Residential 

plot with 
Panchayath 
road access 


Revenue Divisional Office , 
Thrissur. 


(Sd .) 


Revenue Divisional Officer. 


246 


17 


MALAPPURAM DISTRICT 

FORM C 
[See Rule 5 (8 )] 

NOTIFICATION 
No . 35- 44820 /2016 . 

5th January 2017 
Whereas, it is expedient to publish a notification showing revised value of Land as requested under Section 28A 
of the Kerala Stamp Act, 1959 read with Sub -rule (8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 
1995 ; the Fair Value of land in Malappuram District is hereby fixed as shown in the Schedule hereto . 

SCHEDULE 

District - Malappuram . 
Taluk - Ernad . 

Village - Manjeri. 


Name of 
District 


Name of 

Taluk 


Name of Village and 

Survey No. with 
Sub division No. 


Municipality 


Ward 


Classification 

by use 


Fair Value of Revised Fair 

the land Value of Land 
already fixed ( ). 

C ) 


(1) 


(2 ) 


(3) 


(4) 


(5) 


(6) 


Malappuram 


Eranad 


Manjeri 


Thurakkal-26 


10,00,000 


7,65 ,700 


Manjeri 2 / 1 
Block No. 52 
Resurvey 1/3 


Commercially 

important 
plot with 
Municipal 
road access 


Collectorate , 
Malappuram . 


(Sd.) 
District Collector 


FORM ‘ A ’ 
[See Rule 4 ] 
NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in Column ( 11) thereof. 


( 1 ) 


No. B - 2894 /2014 . 


18th January 2017. 


SCHEDULE 


District - Malappuram . 
Village - Pathaikara . 


Sub 
Sl. Sy. Division 
No . No. No. 


Taluk — Perinthalmanna . 

Desom — Kunnappalli. 
Re - Sy. 

MunicipalityName of Local Body Name & 
Re- Sy . Re - Sy . Sub 

Fair Value 
Panchayath / Panchayath / Number Classification 

per Are 
Block No. Division 

Municipality of Ward 
" Corporation 

by use 

Corporation 
(4) (5) (0 (7) 

( 10 ) 

(11) 
Municipality Perinthalmanna 

Garden land with 24 ,000 

road access 
. . . Municipality Perinthalmanna . Garden land with 24,000 

road access 


(1) (2) 


(3) 


(8 ) 


(9 ) 


1 


196 


1 


2 


196 


2 


No. B - 8001/13 . 


19th January 2017 . 


SCHEDULE 


Taluk - Perinthalmanna. 

Desom — Kunnappalli. 


District Malappuram . 
Village - Pathaikara. 

Sub 
Sy. Division Re - Sy. Re- Sy. 
No. No. No. Block No. 


Re- Sy. 

Sub 
Division 
No. 
(0) 


Classification 

by use 


Fair Value 

per Are 


Panchayath / Name of Name & 
Municipality/ Local Body Number 
Corporation Panchayath / of Ward 

Municipality 
(7) (8) (9) 
Municipality Perinthalmanna . 


(10 ) 


( 11 ) 


(1) 

1 


(2) 
158 


(3) 
4 


(4) 
. 


(5) 
. 


. 


anna 


30,000 


Garden land 
with Private 


access 


No. B - 11093 /16 . 


19th January 2017 


SCHEDULE 


District - Malappuram . 
Village - Mankada . 


Taluk - Perinthalmanna. 

Desom - Koottil. 


Si. 
No. 


Sy. 
No. 


Sub 
Division Re-Sy . Re-Sy. 

No. Block No. 


Re- Sy. 

Sub 
Division 


Panchayath / Name of Name & 
Municipality / Local Body Number 
Corporation Panchayath / of Ward 

Municipality 
(7) (8) (0 


Classification 

by use 


Fair Value 

per Are 


No. 


(11) 


(1) 
1 


(2) 
99 


(3) 
1 


(4) 
. 


(5) 
. 


(0 
. 


( 10) 
Wet land 


Panchayath Makkaraparambu 


39,000 


Office of the Sub Collector, 
Perinthalmanna . 


(Sd .) 
Sub Collector 


KANNUR DISTRICT 


FORM “C 


[ See Rule 5 (8 )] 
NOTIFICATIONS 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 read with sub -rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the Fair Value of the land in Kannur District is hereby fixed finally as shown in scheduled hereto . 

248 


No. DCKNR / 10033/2016 / F4 . 


9th January 2017 . 


SCHEDULE 


Panchayath 


Ward 


Name of Name of 
District Taluk 


Classification 

by use 


Name of Village , 

se , 
Desom and 

Survey No. 
with Sub division 

Number 


Fair value Classification 
of the land fixed after 
already inspection 
fixed 


Revised 
Fair value 
of the land 


C ) 


(1) 


(2) 


(3 ) 


(4) 


(5) 


O 


(7) 


(8) 


(9) 


Kannur 


Kannur 


5,00,000 


1,00, 000 


Chirakkal, 
Puzhathi, 

98/ 13 


Garden land 
with road access 


Garden land 
with road access 

Garden land 
without road 

access 


50 ,000 


No. DCKNR /7981/2016 / F4 . 


19th January 2017 . 


by use 


Name of Name of Name of Village , 
District Taluk 

Desom and 

Survey No. 
with Sub division 

Number 


Fair value Classification 
of the land fixed after 
already inspection 
fixed 


Revised 
Fair value 
of the land 

C ) 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


(9) 


Kannur Thalassery 


2, 25 ,350 


35 ,000 


Peringalam , 
Pullukkara, 

12/5 


Residential 
plot without 
Vehicular access 


Residential 
plot without 
Vehicular access 


Collectorate , 
Kannur . 


(Sd.) 
District Collector. 


FORM ‘ A ’ 


[ See Rule 4 ] 


NOTIFICATION 


No. B - 1316 /2016 . 


18th January 2017 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land ) Rule , 1995 ; 


Now , therefore, it is hereby made known to the public that the Final fair value for the land mentioned against each 
serial number, in respect of the land situated in the survey/re -survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in Column (11) thereof. 

249 


20 


SCHEDULE 


District — Kannur 
Village - Paduvilayi . 


Taluk — Thalassery. 

Desom — Vengad . 


Si. Sy. 
No . No . 


Sub 
Division 

No . 


Fair Value 
per Are 


Re- Sy. Municipality / 

Name of Local Body Name & 

• Municipality/ 
Re-Sy. Re- Sy. Sub 

Panchayath / Number Classification 

Panchayath / 
Block No . Division 

Municipality of Ward by use 
No . Corporation 
Corporation 

Corporation 
(4) (5) (0 (7) 

(9) ( 10 ) 
- 54 5B2 Vengad Vengad 

Water logged 

land 


(8 ) 


(11) 


(1) 
• 


(2) 
14 


(3) 
1 


8,000 


Office of the Sub Collector, 
Thalassery . 


(Sd.) 
Sub Collector 


250 


